Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12 /2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


1 


. 


VGOVERNYATA 


VMENT OF 


VT OF KE 
4 जपतर 


KERALA GAZETTE 
- കേരള ഗസറ്റ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


20th July 2010 
2010 ജൂലൈ 20 


Vol. LV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


| 29 


വാല്യം 55 


നമ്പർ 


29th Ashadha 1932 
1932 ആഷാഢം 29 


PART III 


Education Department 


വിജ്ഞാപനം 


- (1) 
നമ്പർ റ്റി . എക്സസ്. 12 /10341/ 2010 . 


2010 ജൂ 


ലൈ 1. 


പാസ്സായ ശീമാൻ ആദർശ്, എച്ച്. എന്നയാൾക്ക് നൽകിയ 
ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നഷ്ട പ്പെട്ടു പോ യിരിക്കു ന്നു . 
ആർക്കെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം- 40 എന്ന 
വിലാസത്തിൽ അയച്ചുതരുവാൻ താൽപ്പര്യപ്പെടുന്നു . 

- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


(3 ) 


സാങ്കേ തിക പരീക്ഷാ കൺ കോ ളർ 2009 ഏപ്രിൽ 
മാസത്തിൽ നടത്തിയ പോളിമർ ടെക്നോളജി ഡിപ്ലോമാ 
പരീക്ഷയിൽ കൊരട്ടി ഗവൺമെന്റ് പോളിടെക്നിക്കിൽ 
നിന്നും 8609004 6 രജിസ്റ്റർ നമ്പർ പ്രകാരം പാസ്സായ 
ശ്രീമാൻ ബിനു നാരായണൻ എന്നയാൾക്ക് നൽകിയ ഡിപ്ലോമ 
സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു . ആർക്കെങ്കിലും ഈ 
സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ 
കൺട്രോളർ, തിരുവനന്തപുരം-40 എന്ന വിലാസത്തിൽ അയച്ചു 
തരുവാൻ താൽപ്പര്യപ്പെടുന്നു . 

-- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


നമ്പർ റ്റി . എക്സ് 


. 4 / 10485/ 2010. 


2010 ജൂ 


ലൈ 3. 


(2) 


സാങ്കേ തിക പരീക്ഷാ കൺ കോ ളർ 2000 ഏപ്രിൽ 
മാസത്തിൽ നട ത്തിയ മെക്കാ നിക്കൽ എഞ്ചി നീ യ റിംഗ് 
ഡിപ്ലോമാ പരീക്ഷ യിൽ തിരൂർ എസ്. എസ്. എം . 
പോളിടെക്നിക്കിൽ നിന്നും 971711 രജിസ്റ്റർ നമ്പർ പ്രകാരം 
പാസ്സായ ശ്രീമാൻ പതിയൂഷ് ഭാസി എന്നയാൾക്ക് നൽകിയ 
ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നഷ്ട പ്പെട്ടു പോ യിരി ക്കു ന്നു . 
ആർക്കെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം-40 എന്ന 
വിലാസത്തിൽ അയച്ചുതരുവാൻ താൽപ്പര്യപ്പെടുന്നു . 

-- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതിഉണ്ടങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


നമ്പർ റ്റി. എക്സ് . 4/ 10399/2010 . 

2010 ജൂ ലൈ 3. 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ 2004 നവം ബർ 
മാസത്തിൽ നട ത്തിയ മെക്കാ നിക്കൽ എഞ്ചി നീ യ റിംഗ് 
ഡിപ്ലോമാ പരീക്ഷയിൽ പന്തളം എൻ. എ സ് . എസ്. 
പോളിടെക്നിക്കിൽ നിന്നും 81020190 രജിസ്റ്റർ നമ്പർ പ്രകാരം 


20th JULY 2010] 


EDUCATION DEPARTMENT 


നമ്പർ റ്റി . എക്സ് 


. 3/ 4672 / 2010. 


2010 ജൂ 


ലൈ 7. 


സാങ്കേ തിക പരീക്ഷാ കൺട്രോളർ 2007 ഏപ്രിൽ 
മാസത്തിൽ നടത്തിയ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമാ 
പരീക്ഷയിൽ സ്വാമി നിത്യാനന്ദ പോളിടെക്നിക്കിൽ 
നിന്നും 84 010794 രജി സ്റ്റർ നമ്പർ പ്രകാരം പാസ്സായ 
ശ്രീമാൻ ഋഷിദേവ്, വി. കെ . എന്നയാൾക്ക് നൽകിയ ഡിപ്ലോമ 
സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു. ആർക്കെങ്കിലും ഈ 
സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ 
കൺട്രോളർ, തിരുവനന്തപുരം-40 എന്ന വിലാസത്തിൽ അയച്ചു 
തരുവാൻ താൽപ്പര്യപ്പെടുന്നു . 


(5) 
- നമ്പർ റ്റി. എക്സ് . 4 / 10596/ 2010 . 

2010 ജൂ ലൈ 14 . 
സാങ്കേതിക പരീക്ഷാ കൺ ട്രോളർ 1973 ആഗസ്റ്റ് 
മാസത്തിൽ നടത്തിയ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമാ 
പരീക്ഷയിൽ കോട്ടയം സർക്കാർ പോളിടെക്നിക്കിൽ നിന്നും 5150 
രജിസ്റ്റർ നമ്പർ പ്രകാരം പാസ്സായ ശ്രീമാൻ മാത്യു , പി. ജെ . 
- എന്നയാൾക്ക് നൽകിയ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു 

പോ യിരി ക്കു ന്നു . ആർക്കെ ങ്കി ലും ഈ സർട്ടിഫിക്കറ്റ് 
കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, 
തിരുവനന്തപുരം- 40 എന്ന വിലാസത്തിൽ അയച്ചുതരുവാൻ 
താൽപ്പര്യപ്പെടുന്നു . 

-- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


സാങ്കേതിക പരീക്ഷാ 
കൺട്രോളറുടെ കാര്യാലയം, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
സാങ്കേതിക പരീക്ഷാ 

കൺട്രോളർ . 


